Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


AD 


GOVERNMENT 
OF KERALA 

നാൾ 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


നമ്പർ 


2021 ജൂലൈ 13 

13th July 2021 
1196 മിഥുനം 29 
29th Mithunam 1196 
1943 ആഷാഢം 22 
22nd Ashadha 1943 


28 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Registration Department 


( 2 ) 


എട പ്പാൾ എക് സ് ഒഫിഷ്യാ ചിട്ടി രജി സ് ടാർ 
ആഫീസിൽ നിന്നും പരസ്യം ചെയ്യുന്നത് . 


സമമായ 


കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ സസ് 
ലിമിറ്റഡ് എന്ന കമ്പ നി യുടെ എട പ്പാൾ 

ട ബാഞ്ചിൽ 
നിന്നും ബ്രാഞ്ച് മാനേജർ തലയാൾ നിന്ന് ഈ ആഫീസിൽ 
16-9-2015 -ാം തീയതി 2015 - ൽ 35 / 2015 - A നമ്പരായി രജിസ്റ്റർ 
ചെയ് ത് 17-9 - 2015 - ൽ ആരം ഭിക്കുകയും 16 -12 -2018 -ൽ 
അവസാനിക്കുകയും ചെയ്ത 3 2,00,000 - ന്റെ ചിട്ടി മുതലിന് 
സമമായ 3 2,00,000 എടപ്പാൾ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫ് 
ചിറ്റ്സിന്റെ പേരിൽ ചങ്ങരംകുളം സബ് ട്രഷറിയിൽ നിക്ഷേപിച്ച 
7-9-2015 -ാം തീയതിയിലെ 8313 -ാം നമ്പർ സ്ഥിരനിക്ഷേപ രസീത് 
ഇവിടെ ജാമ്യമായി ഏൽപ്പിച്ചിട്ടുള്ളതും ടി ചിട്ടി സംബന്ധമായ 
എല്ലാ ഇടപാടുകളും തീർന്നിട്ടുള്ളതിനാൽ ജാമ്യ ബാദ്ധ്യത 
വിടർത്തി മുൻപന് തിരികെ കൊടുക്കുന്നതിൽ ആരക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പരസ്യപ്പെടുത്തിയ തീയതി മുതൽ ഒരു മാസത്തിനകം ഈ 
ഓഫീസിൽ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതും അതിനുശേഷം 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . 


കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർ പ സ സ് 
ലിമിറ്റഡ് എന്ന കമ്പ നി യുടെ എട പ്പാൾ ബാഞ്ചിൽ 
നിന്നും ബാഞ്ച് മാനേജർ തലയാൾ നിന്ന് ഈ ആഫീസിൽ 
16-9-2015 -ാം തീയതി 2015 - ൽ 35 / 2015 - B നമ്പരായി രജിസ്റ്റർ 
ചെയ് ത് 17-9-2015 -ൽ ആരം ഭിക്കുകയും 16-12-2018 -ൽ 
അവസാനിക്കുകയും ചെയ്തു ? 1,00,000 - ന്റെ ചിട്ടി മുതലിന് 

? 1,00,000 എടപ്പാൾ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫ് 
ചിറ്റ് സിന്റെ പേരിൽ ചങ്ങ രം കുളം സബ് [ S ഷ റി യിൽ 
നിക്ഷേ പിച്ച 7-9 -2015 -ാം തീയതിയിലെ 8314 -ാം നമ്പർ 
സ്ഥിരനിക്ഷേരസീത് ഇവിടെ ജാമ്യമായി ഏൽപ്പിച്ചിട്ടുള്ളതും 
ടി ചിട്ടി സംബന്ധമായ എല്ലാ ഇടപാടുകളും തീർന്നിട്ടുള്ള 
തിനാൽ ജാമ്യ ബാദ്ധ്യത വിടർത്തി മുൻ പന് തിരികെ 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ തീയതി 
മുതൽ ഒരു മാസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതും അതിനുശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . 


( ഒപ്പ് ) 
അസിസ്റ്റന്റ് ചിട്ടി രജിസ്ട്രാർ . 


എടപ്പാൾ . 


371 


Salim A 


Gaz . No. 28 / 2021 / DTP ( Registration ) . 

Digitally signed by Salim A 
Date : 2021.08.26 15:03:04 
+ 05'30 ' 


